Kerala Gazette No. 51 dated 27th December 2016 . 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 
കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

- ( ഹാജർ: ചിത്ര , എസ്. ( ഐ . എ . എസ്.)] 


നമ്പർ എഫ് - 20535/ 2016. 


2016 നവംബർ 25 . 


വിഷയം : ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2- 2013 -ാം തീയതിയിലെ എം1- 38492/12 -ാം നമ്പർ നിർദ്ദേശം. 
(3) വിളക്കുടി വില്ലേജിൽ കാര്യറ പടിപ്പുരപുത്തൻവീട്ടിൽ ശ്രീമതി ഷെരീഫാബീവി സമർപ്പിച്ച അപേക്ഷ . 


(4) പത്തനാപുരം തഹശീൽദാരുടെ 14-10- 2016- ലെ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


| പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


- സർവെ 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വില്ലേജ് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

സബ് ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
ഡിവിഷൻ വിലയും 

ഒന്നിന്) 
നമ്പർ 


പത്തനാപുരം വിളക്കുടി 163 / 21 


27 ,788 


Govt. Property 

- 27, 788 


ഷെരീഫാബീവി, 
പടിപ്പുരപുത്തൻവീട്, 
കാര്യറ, 
വിളക്കുടി 


Residential 
plot with 
Panchayath 
road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
കൊല്ലം. 


- ( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


321 


PATHANAMTHITTA DISTRICT 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ആർ. ഗിരിജ, ഐ . എ . എസ്.) 


നമ്പർ സി3 - 101550 / 2016. 


2016 നവംബർ 9 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - തിരുവല്ല താലൂക്കിൽ കവിയൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14- ൽ 

റീസർവെ 588/ 2 - 2 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന (1) കവിയൂർ വില്ലേജിൽ തോട്ടഭാഗം മുറിയിൽ മുണ്ടകത്തിൽ പാലയ്ക്കൽ വീട്ടിൽ ശ്രീ . ജോൺ ജേക്കബിന്റെ 

അപേക്ഷ . 


- (2) തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 6- 9 - 2016 - ലെ സി7 - 6975 / 16 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കവിയൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14 - ൽ റീസർവെ 588 /2 - 2- ൽപ്പെട്ട 
ഭൂമിയുടെ ന്യായവില രജിസ്റ്ററിൽ " സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന 
ശ്രീ . ജോൺ ജേക്കബ് സമർപ്പിച്ച അപേക്ഷ യിൽ തിരു വല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം കവിയൂർ വില്ലേജിൽ 7411 -ാം നമ്പർ തണ്ട പ്പേര് പ്രകാരം അപേക്ഷ ക ന്റെ കെവ ശ ത്തിലും 
കരം തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും കവിയൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14 - ൽ റീസർവെ 588 / 2 - 2 - ൽ 
സ്ഥലത്തിന് ന്യായവിലയായി - 1,50,000 തിട്ടപ്പെടുത്താവുന്നതാണെന്ന് സൂചന ( 2) പ്രകാരം തിരുവല്ല റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കവിയൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14- ൽ റീസർവ്വ 588/ 2 -2ൽ ഭൂമി 
"Residential plot with PWD Road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 1,50, 000 ആയി ന്യായ വില 
പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM C 


NOTIFICATION 


No, C3 -101550/ 2016, 


9th November 2016 . 


Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 , read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995, the fair value of land in Pathanamthitta District is hereby fixed finally as shown in Scheduled hereto : 


SCHEDULE 
District Pathanamthitta . 


Taluk — Thiruvalla . 


Village — Kaviyoor. 


Sy. 
No . 


Re- Sy . 
Block 


Re- Sy. 
No. 


Sub Div. 

No. 


Panchayath / 
Municipality 


Ward 
No . 


Classification 

of use 


Fair Value 
already fixed 


Revised fair 
value per Are 


| .. 


14 


588 


2-2 


Panchayath 


1 ,50,000 


Residential Plot 

with PWD 
road access 


322 


നമ്പർ സി3- 27392/2016. 


2016 നവംബർ 9 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - അടൂർ താലൂക്കിൽ അങ്ങാടിക്കൽ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 24- ൽ 

റീസർവെ 210 / 22- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന:- (1) അങ്ങാടിക്കൽ വില്ലേജിൽ അങ്ങാടിക്കൽ വടക്ക് മുറിയിൽ താമരശ്ശേരിൽ വീട്ടിൽ ശ്രീ . റ്റി. എൻ. പുഷ്പരാജന്റെ 


അപേക്ഷ . 


(2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 19 -7 - 2016 - ലെ സി3 - 3208 / 14 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ അങ്ങാടിക്കൽ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 24- ൽ റീസർവെ 210/ 22 - ൽപ്പെട്ട 
ഭൂമിയുടെ ന്യായവില രജിസ്റ്ററിൽ ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് സൂചന (1) പ്രകാരം സമർപ്പിച്ച അപേക്ഷയിൽ 
അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം അങ്ങാടിക്കൽ വില്ലേജിൽ 4688 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും 
കരം തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷാ സ്ഥലത്തിന് ആർ. ഒന്നിന് - 50,000 കമ്പോളവില കണക്കാക്കി 
- 50 , 000 ന്യായവില നിശ്ചയിച്ച് " Garden land with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നൽകാവുന്നതാണെന്ന് 
സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ അങ്ങാടിക്കൽ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 24- ൽ റീസർവ്വ 210/22- ൽപ്പെട്ട 
ഭൂമി " Garden land with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 50 ,000 ആയി ന്യായ വില 
പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM C 


NOTIFICATION 


No. C3- 27392/2016. 


9th November 2016 . 


Whereas , it is expedient to publish a notification showing revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act , 1959 , read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in Schedule hereto : 


SCHEDULE 


District Pathanamthitta . 


Taluk - Adoor. 


Village — Angadickal. 


| Sy. 
No. 


Re- Sy. 
Block 


Re- Sy . 
No. 


Sub Div. 

No. 


Panchayath/ 
Municipality 


Ward 
No . 


Classification 

of use 


Fair Value 
already fixed 


Revised fair 
value per Are 


-- .. 


24 


210 


22 


Panchayath 


1 ,40,000 


50,000 


Garden land 
with road 
access 


323 


നമ്പർ സി3 - 34622/ 3 / 2016 . 


2016 നവംബർ 9. 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 05 - ൽ 

- റീസർവ്വ 178/ 16, 167 /20- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) കുളനട വില്ലേജിൽ സോമസദനത്തിൽ ശ്രീ . ചന്ദ്രൻ ടിയാൻ ഭാര്യ ശ്രീമതി. ശാന്തമ്മ എന്നിവരുടെ അപേക്ഷ . 

(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 26 - 9- 2016- ലെ സി3 -7813/ 2016 നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 05 - ൽ റീസർവെ 178 / 16, 167/ 20- ൽപ്പെട്ട 
ഭൂമിയുടെ ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
സൂചന (1) പ്രകാരം സമർപ്പിച്ച അപേക്ഷ യിൽ അടൂർ റവന്യൂ ഡിവി ഷ ണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയിട്ടുള്ളതാണ്. 


- അപേക്ഷാസ്ഥലം കുളനട വില്ലേജിൽ 3428 -ാം നമ്പർ തണ്ട പ്പേര് പ്രകാരം അപേക്ഷ ക രുടെ കൈ വ ശ ത്തിലും 
കരം തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷാ വസ്ത " Residential plot with PWD road access എന്ന 
വിഭാഗത്തിൽ ഉൾപ്പെടുത്തി റീ സർവ്വ 178/ 16 - ൽപ്പെട്ട വസ്തുവിന് ന്യായവിലയായി - 1,80,000- റീ സർവ്വ 167/ 20 - ൽപ്പെട്ട 
വസ്തുവിന് ന്യായവിലയായി - 2, 00,000 നിശ്ചയിക്കാവുന്നതാണ് സൂചന ( 2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 05- ൽ റീസർവെ 178 / 16, 167 / 20 - ൽപ്പെട്ട 
ഭൂമി " Residential plot with PWD road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് യഥാക്രമം - 1, 80, 000, 
- 2,00, 000 ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 


FORM C 


NOTIFICATION 


No. C3- 34622 / 3/2016. 


9th November 2016 . 


Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 , read with sub - rule (8 ) Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995, the fair value of land in Pathanamthitta District is hereby fixed finally as shown in Schedule hereto : 


SCHEDULE 


District - Pathanamthitta . 


Taluk - Kozhencherry. 


Village - Kulanada . 


Sy. 
No . 


Re- Sy. 
Block 


Re-Sy. 
No. 


Sub Div . 

No . 


Panchayath / 
Municipality 


Ward 
No. 


Classification 

of use 


Fair Value 
already fixed 


Revised fair 
value per Are 


- . 


05 


178 


16 


Panchayath 


II 


- 1,80,000 


Residential 
plot with 
PWD road 


access 


. 


05 


167 


20 


Panchayath 


II 


2 ,00 ,000 


Residential 
plot with 


PWD road 
access 


324 


നമ്പർ സി3- 101940 / 2016. 


2016 നവംബർ 14. 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12- ൽ 

- റീസർവെ 26 /12, 26 /8, 26/ 9, 26 / 16 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) പെരിങ്ങനാട് വില്ലേജിൽ മേലൂട്മുറിയിൽ നടുവിലഴികത്ത് വീട്ടിൽ ശ്രീ. നിതീഷ് ചന്ദ്രന്റെ അപേക്ഷ . 

- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 18 - 10 - 2016 - ലെ സി3 -8231 / 2016 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12 - ൽ റീസർവെ 26/ 12, 26 / 8, 26/9, 
26 / 16 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില രജിസ്റ്ററിൽ ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് സൂചന ( 1) പ്രകാരം 

ശ്രീ . നിധീഷ് ചന്ദ ൻ സമർപ്പിച്ച അപേ ക്ഷ യിൽ അടൂർ റവന്യൂ ഡിവി ഷ ണൽ ഓഫീസർ മു ഖാ ന്തിരം 
അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം പെരിങ്ങനാട് വില്ലേജിൽ 8950 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും 
കരം തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷാസ്ഥലം " Wet land എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി റീസർവെ 
നമ്പർ 26/ 12- ൽപ്പെട്ട സ്ഥലത്തിന് ആർ. ഒന്നിന് - 25,000 - റീ റീസർവെ നമ്പർ 26/ 8, 26 / 9, 26 /16 - ൽപ്പെട്ട സ്ഥലത്തിന് ആർ 
ഒന്നിന് - 20,000 - 0 ന്യായവില നിശ്ചയിച്ച് നൽകാവുന്നതാണെന്ന് സൂചന ( 2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12 - ൽ റീസർവെ 26/ 12 - ൽപ്പെട്ട് നിലം 
" Wet land വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 25, 000 ( ഇരുപത്തയ്യായിരം) ആയും ബ്ലോക്ക് നമ്പർ 12 - ൽ റീസർവ്വ 
26 / 8, 26 / 9, 26/ 16 എന്നിവയിൽപ്പെട്ട നിലങ്ങൾ " Wet land വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 20, 000 ( ഇരുപതിനായിരം ) 
ആയും ന്യായവില പുനർനിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


FORM C 


NOTIFICATION 


No . C3 -101940/2016 . 


14th November 2016 . 


Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959, read with sub -rule (4 ) of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in Schedule hereto : 


SCHEDULE 


District - Pathanamthitta . 


Taluk - Adoor. 


Village — Peringanad . 


Sy. 
No. 


Re- Sy . 
Block 


Re-Sy. 
No. 


Sub Div . 

No. 


Panchayath/ 
Municipality 


Ward 
No. 


Classification 

of use 


Fair Value 
already fixed 


Revised fair 
value per Are 


Wet land 


2,50,000 


25, 000 


Panchayath 


XII 


Wet land 


20, 000 


- 


12 


XII 
XII 


Wet land 


2 ,50,000 
2, 50,000 
2,50, 000 


20, 000 


26 


16 


Wet land 


20,000 


നമ്പർ സി3 - 101943 / 2016. 


2016 നവംബർ 14 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12- ൽ 

റീസർവെ 4/ 17 , 26 / 11, 24 / 16 , 24/ 15 , 24/ 18 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന: (1) അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ മേലൂട് മുറിയിൽ നടു വില ഴകത്ത് മേലേതിൽ വീട്ടിൽ 

- ശ്രീമതി. ഗൗരിയുടെ അപേക്ഷ . 
(2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 18 -10 - 2016 - ലെ സി3 - 8232 / 2016 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12 - ൽ റീസർവെ 4 / 17 , 26 / 11, 24 / 16, 
24 /15, 24/ 18 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില രജിസ്റ്ററിൽ ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് സൂചന ( 1) പ്രകാരം 
ശ്രീമതി ഗൗരി സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം പെരിങ്ങനാട് വില്ലേജിൽ 33 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകയുടെ കൈവശ ത്തിലും 
കരം തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷാസ്ഥലമായ ബ്ലോക്ക് നമ്പർ 12 - ൽ റിസർവ്വേ 4/ 17 - ൽപ്പെട്ട സ്ഥലം 
Residential plot with Panchayat Road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 1,00,000- 26 /11 - ൽപ്പെട്ട 
സ്ഥലം Wet land വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 25,000- 24/ 16 , 24/ 15 , 24 / 18 എന്നീ സർവെ നമ്പരിൽപ്പെട്ട 
സ്ഥലങ്ങൾ Wet land വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 20 ,000 യഥാക്രമം ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്ന് 
സൂചന (2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12- ൽ റീസർവെ 4/ 17 - ൽപ്പെട്ട സ്ഥലം 
Residential plot with Panchayat Road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 1,00,000 -ം ( ഒരു ലക്ഷം) 
26 / 11- ൽപ്പെട്ട സ്ഥലം " Wet land വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് 25, 000 - o ( ഇരുപത്തയ്യായിരം) 24 / 16 , 24 / 15 , 
24 / 18 എന്നീ സർവ്വ നമ്പ രിൽപ്പെട്ട സ്ഥല ങ്ങൾ " Wet land വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 20, 000 
( ഇരുപതിനായിരം ) യഥാക്രമം ന്യായവിലകൾ പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


| FORM C 


NOTIFICATION 


No. C3 -101943/2016 . 


14th November 2016. 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 , read with sub - rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in Schedule hereto : 


SCHEDULE 


District - Pathanamthitta . 


Taluk — Adoor. 


Village - Peringanad . 


Sy. 
No. 


Re- Sy. 
Block 


Re -Sy. 
No. 


Sub Div . 

No. 


Panchayath / 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already fixed 


Revised fair 
value per Are 


17 


Panchayath 


XII 


2 ,50, 000 


1, 00, 000 


- 


Residential 

plot with 
Panchayath 
road access 
Wet land 
Wet land 
Wet land 
Wet land 


11 


XII 


Panchayath 
Panchayath 
Panchayath 
Panchayath 


XII 
XII 
XII 


2,50, 000 
2,50,000 
2,50,000 
2,50,000 


25,000 
20, 000 
20, 000 
20,000 


326 


നമ്പർ സി3 - 30861 / 3/2016 / കെ . ഡിസ്. 


2016 നവംബർ 18 . 


വിഷയം - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം അടൂർ താലൂക്കിൽ പന്തളം- തെക്കേക്കര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ 

റീസർവെ 176/7 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) പന്തളം- തെക്കേക്കര വില്ലേജിൽ മല്ലിക മുറിയിൽ മങ്കുഴി തറയിൽ വീട്ടിൽ ശ്രീമതി ഓമന മാത്യുവിന്റെ 


അപേക്ഷ . 


- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 17 - 8 - 2016 - ലെ സി3 - 7120 / 2016 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം- തെക്കേക്കര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07- ൽ റീസർവെ 176/ 7- ൽപ്പെട്ട 
ഭൂമിയുടെ ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
സൂചന ( 1) പ്രകാരം ശീമതി ഓമന മാത്യു സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം പന്തളം- തെക്കേക്കര വില്ലേജിൽ 11804 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകയുടെ കൈവശത്തിലും 
കരം തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷാസ്ഥലമായ 176/ 7 - ൽപ്പെട്ട പുരയിടത്തിന് ആർ ഒന്നിന് 75 ,000 
കമ്പോളവില കണക്കാക്കി - 75,000 ന്യായവില നിശ്ചയിച്ച്, "Residential plot with Panchayat Road access എന്ന വിഭാഗത്തിൽ 

ന്നതാണെന്ന് സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


താ 


ികാരം 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം- തെക്കേക്കര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ റീസർവെ 176 /7 - ൽപ്പെട്ട 
ഭൂമി " Residential plot with Panchayat Road access എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 75, 000 
(എഴുപത്തയ്യായിരം) ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM " C 


NOTIFICATION 


No. C3 -30861 /3 /2016 . 


18th November 2016. 


Whereas , it is expedient to publish a notification showing revised Fair Value of Land as required under Section 
28A of the Kerala StampAct, 1959, read with sub -rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 , 
the fair value of land in Pathanamthitta District is hereby fixed finally as shown in Scheduled hereto : 


SCHEDULE 


District - Pathanamthitta . 


Taluk - Adoor. 


Village — Pandalam - Thekkekkara . 


Sy. 
No. 


Re-Sy. 
Block 


Re - Sy . 
No. 


Sub Div. 

No. 


Panchayath / 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already fixed 


Revised fair 
value per Are 


- . 


7 


176 


7 


Panchayath 


VI 


75, 000 


Residential 

plot with 
Panchayath 
road access 


327 


നമ്പർ സി3 - 33189 / 3/ 2016 / K . Dis. 


2016 നവംബർ 18 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - കോന്നി താലൂക്കിൽ മൈലപ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 16- ൽ 

റീസർവെ 508 /20- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) മൈലപ്ര വില്ലേജിൽ ഇല്ലത്ത് വീട്ടിൽ ശ്രീമതി. അമ്മിണി ബേബിയുടെഅപേക്ഷ . 


- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 6 - 9- 2016 - ലെ സി3 - 7450/ 2016 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ മൈലപ്ര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 16 - ൽ റീസർവെ 508/20- ൽപ്പെട്ട ഭൂമിയുടെ 
ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് സൂചന 
(1) പ്രകാരം ശ്രീമതി അമ്മിണി ബേബി സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം മെലപ് വില്ലേജിൽ 3653 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷ ക യുടെ കൈവശ ത്തിലും 
കരം തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷാസ്ഥലമായ 508/ 20 - ൽപ്പെട്ട പുരയിടത്തിന് ആർ. ഒന്നിന് 
S 2, 00 ,000 ന്യായ വില നിശ്ചയിച്ച് " Residential plot with PWD road access എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടുത്തി 
നൽകാവുന്നതാണെന്ന് സൂചന (2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ മൈലപ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 16- ൽ റീസർവെ 508 /20 - ൽപ്പെട്ട ഭൂമി 
" Residential plot with PWD road access എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 2 , 00, 0 0 0 
(രണ്ടു ലക്ഷം) ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM C 


NOTIFICATION 


No. C3-33189/3/2016. 


18th November 2016. 


Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 , read with sub -rule (8) of rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995, the fair value of land in Pathanamthitta District is hereby fixed finally as shown in Scheduled hereto : 


SCHEDULE 


District - Pathanamthitta . 


Taluk - Konny. 


Village — Mylapra . 


Old . Sy. Re-Sy. 
| No. Block 


Re-Sy. 
No . 


Sub Div. 

No . 


Panchayath/ 
Municipality 


Ward 
No . 


Classification 

by use 


Fair Value 
already fixed 


Revised fair 
value per Are 


566 /3A 


16 


508 


20 


Panchayath 


5 


2,00, 000 


Residential 
plot with 

PWD 
road access 


328 


നമ്പർ സി3 - 102750 /2016 / K . Dis . 


2016 നവംബർ 21. 


വിഷയം : - ഭൂമിയുടെ ന്യായ വില പുനർനിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ സർവ്വ 

241/IA - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന : - (1) പത്തനംതിട്ട വില്ലേജിൽ വലംഞ്ചുഴിമുറിയിൽ തോണ്ടലിൽ വീട്ടിൽ ശ്രീ റ്റി . ആർ. നാരായണൻ നായരുടെ 


അപേക്ഷ . 


- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 21- 10 - 2016 - ലെ സി3 - 8234 / 16 നമ്പർ റിപ്പോർട്ട്. 


പത്ത നം തിട്ട ജില്ല യിൽ കോഴഞ്ചേരി താലൂക്കിൽ പത്ത നം തിട്ട വില്ലേജിൽ സർവെ 241/ IA - ൽപ്പെട്ട ഭൂമിയുടെ 
ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായ വില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
ശ്രീ . റ്റി. ആർ. നാരായണൻ നായർ സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം പത്തനംതിട്ട വില്ലേജിൽ 14085 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും 
കരം തീരു വ യിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷാ സ്ഥലമായ സർവെ നമ്പർ 241/ IA - ൽപ്പെട്ട പുരയിടം 
""Residential plot without vehicular access ” എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 75,000 ( എഴുപത്തി അയ്യായിരം ) 
ന്യായവില നിശ്ചയിച്ച് നൽകാവുന്നതാണെന്ന് സൂചന (2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ സർവെ 241/IA - ൽപ്പെട്ട ഭൂമി ""Residential plot 
without vehicular access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 75, 000 ( എഴുപത്തി അയ്യായിരം ) ന്യായവില 
പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 


FORM C 


NOTIFICATION 


No. C3 -102750/ 16 / K .Dis. 


21st November 2016. 


Whereas, it is expedient to publish a notification showing revised value of land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub -rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules , 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in the Scheduled hereto : 


SCHEDULE 


District - Pathanamthitta . 


Taluk - Kozhencherry. 


| Village - Pathanamthitta . 


Sy . 
- No. 


Re- Sy. 
Block 


Re-Sy. 
No. 


Sub Div. 

No. 


Panchayath / 
Municipality 


Ward 
No . 


Classification 

of use 


Fair Value 
already fixed 


Revised fair 
value per Are 


241 /IA 


Municipality 


Residential 


75 , 000 


plot without 


vehicular access 


329 


നമ്പർ സി3- 21802 / 2016 / K . Dis . 


2016 നവംബർ 21. 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - അടൂർ താലൂക്കിൽ പന്തളം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 01- ൽ റീസർവെ 

678/7 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) അടൂർ താലൂക്കിൽ കുരമ്പാല വില്ലേജിൽ പൂഴിക്കാട് മുറിയിൽ തെക്കേപുരയിൽ ശ്രീ . സാംകുട്ടിയുടെ 

അപേക്ഷ . 


- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 7 - 6- 2016 - ലെ സി3 - 1506/ 2016 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 01- ൽ റീസർവ്വ 678 / 7 - ൽപ്പെട്ട ഭൂമി 
ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
സൂചന (1) പ്രകാരം ശ്രീ . സാംകുട്ടി സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം പന്തളം വില്ലേജിൽ 14122 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷ ക യുടെ കൈ വ ശ ത്തിലും 
കരം തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷാ സ്ഥലമായ 678/7 - ൽപ്പെട്ട പുരയിടത്തിന് ആർ ഒന്നിന് - 1,00,000 
കമ്പോളവില കണക്കാക്കി - 1, 00 ,000 ന്യായവില നിശ്ചയിച്ച് " Residential plot without road access ” എന്ന വിഭാഗത്തിൽ 
ഉൾപ്പെടുത്തി നൽകാവുന്നതാണ് സൂചന (2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 01- ൽ റീസർവ്വ 678 /7 - ൽപ്പെട്ട സ്ഥലം 
" Residential plot without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 1,00,000 ( ഒരു ലക്ഷം) ആയി 
ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM C 


NOTIFICATION 


No. C3- 21802/ 16 . 


21st November 2016. 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959, read with sub -rule (8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value 
of Land ) Rules , 1995, the fair value of land in Pathanamthitta District is hereby fixed finally as shown in Scheduled 


hereto : 


SCHEDULE 


District - Pathanamthitta . 


Taluk - - Adoor. 


Village - Pandalam . 


Sy . 
- No. 


Re-Sy. 
Block 


Re-Sy. 

No. 


Sub Div. 

No. 


Panchayath/ 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already fixed 


Revised fair 
value per Are 


- .. 


1 


678 


7 


Municipality 


13 


1 ,00,000 


Residential 
plot without 
road access 


(Sd.) 


Collectorate , 
Pathanamthitta . 


District Collector 


330 


11 


ERNAKULAM DISTRICT 


NOTIFICATIONS 


Whereas, it is expedient to publish the Fair Value of land as required under Section 28 (A ) of the Kerala Stamp 
Act, 1950 read with Rule 4 of the Kerala Stamp (Fixation of Value of Land) Rules, 1995 ; 


Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
Serial Number, in respect of the land situated in the Survey/Re- survey numbers of the Village and Taluk mentioned 
against each shall be as shown against in Column (1 ) thereof. 


No. N -7054 /2016 / K . Dis. 


10th November 2016 . 


SCHEDULE 


District - Ernakulam . 


Taluk - Kanayannoor. 


Village — Thrikkakara North . 


Sub 

Re- Survey Panchayath / 
SI. Survey Division Re- Survey Re - Survey Sub Div. Municipality / 
No . No . No . Block No. No . Corporation 


Name and 
No. of 
ward / 
Local 
Body 


Fair Value 
per Are 


Name 
and 
No . of 
Ward 


Classification 

by use 


(1) 


(2) 


(3) 


(4) 


(5) 


(0 


(7) 


(8) 


(9) 


(10) 


(11) 


1362A .. 


149 


Wet land 


5,50,000 


Kalama- Pallilam - 
ssery kara - V 


(2) 


No. N -7050 /2016 /K . Dis .SCHEDULE 


25th November 2016 . 


SCHEDULE 


District - Ernakulam . 


Taluk - Kanayannoor. 


Village 


Ernakulam . 


Sub 

Re- Survey Panchayath / 
Sl. Survey Division Re- Survey Re- Survey Sub Div. Municipality / 
No. No. No. Block No. No. Corporation 


Name and 

No. of 
ward / 
Local 
Body 


Name 
and 
No. of 
Ward 


Fair Value 
Classification per Are 

by use 


(1) (2) 


(3) 


(4) 


(5) 


(0 


(7) 


(8) 


(9) 


( 10 ) 


(11) 


6062 1335 


5 


. 


Corporation 


Kochi 


40,00,000 


61 
Ravipuram 


Commercial 
Important 

plot 


Revenue Divisional Office , 
Fort Kochi. 


(Sd .) 
Sub Collector 


331 


12 


FORM ‘ A ’ 
[ See Rule 4 ] 
NOTIFICATION 


No. A9-6444 /2016 . 


23rd November 2016 . 


Whereas, it is expedient to publish the fair value of the land as required under Section 28 A of the 
Kerala Stamp Act, 1959, read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 . 

Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the Survey /Re- survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against in the Column (11) thereof. 


SCHEDULE 
District - Ernakulam . 


Taluk - Kunnathunadu . 


Village — Vengoor West. 


Sub 


Name of 

Re - Survey Panchayath / Local Body Name 
Sl. Survey Division Re -Survey Re -Survey Sub Div. Municipality/ Panchayath and 
No . No. No . Block No . No. Corporation Municipality / No . of 

Corporation ward 


Fair Value 
Classification per Are 

by use 


" 


" 


10 
10 


250 /9 


.. 


Panchayath 


Mudakuzha 


. 


50 ,000 


Residential 

plot with 
Corp ./Mun ./Pan . 

road access 


Revenue Divisional Office , 
Muvattupuzha. 


(Sd.) 
Revenue Divisional Officer. 


PALAKKAD DISTRICT 


FORM “ C 
[ See Rule 5 (8 )] 
NOTIFICATIONS 


Whereas , it is expedient to publish a notification showing revised value of land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub -rule (8 ) of rule 5 of the Kerala Stamp ( Fixation of Fair Value of Land) Rules , 
1955 , the fair value of land in Palakkad District is hereby fixed finally as shown in the Schedule hereto : 


No. D4- 2014 / 36323 /9 . 


3rd November 2016 . 


(1) 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division No. 


Corporation / 
Municipality / 
Panchayath 


Fair Value 
Ward Classification 

of the land 
No . by use 

already fixed 

( per Are ) 


Revised 

Fair 
Value of 

Land 
(per Are ) 


Palakkad 


50 ,000 


Ottapalam 

(Now 
Pattambi) 


Ongallur 
Panchayath 


Garden land 

with 
road access 


Ongallur - 1 
Village, 
Kalladipatta 
Desom 
Re - survey 
No . 340 /2 


30 ,000 
per are for 
an extent of 
0 .5100 Hec . 

Areas 
mentioned in 
Sl. No. 1 of 

Document 
No. 824 / 92 of 

the SRO , 
Pattambi. 


332 


No. D4 -2015 /15409 /9 . 


22nd August 2016 . 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division No. 


Corporation / 
Municipality / 
Panchayath 


Revised 

Fair 
Value of 


Fair Value 
Ward Classification 

of the land 
by use 
No. 

already fixed 

( per Are ) 


Land 


(per Are ) 


Palakkad 


bad 


Alathur 


2,50,000 


Vadakkenchery 
Panchayath 


Vadakkenchery - 1 
Village , 
Vadakkenchery 
Desom 
Re- survey 
No. 17 /1 


Residential 
Plot with 
Private 
road access 


90 ,000 
per are for 
an extent of 
0 .3850 Hec . 

Areas 
mentioned in 
Sl. No. 1 of 

Document 
No. 1823 /1980 

of the SRO , 
Vadakkenchery 


Collectorate, 
Palakkad . 


( Sd .) 
District Collector. 


WAYANAD DISTRICT 


FORM C 


[ See Rule 5 (8 )] 


NOTIFICATIONS 


Whereas, it is expedient to publish a notification showing revised Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959 , read with sub -rule (8 ) of rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995, the fair value of land in Wayanad District is hereby fixed finally as shown in the Schedule hereto : 


(1) 


SCHEDULE 


No . B5- 2016 /28204 /12. 


19th November 2016 . 


Name of 
District 


Name of 
Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division No. 


Corporation / 
Municipalitul 
Panchayath 


Ward 


Classification 

by use 


Revised 
classification 

of land 


Revised 

Fair 
Value of 

Land 
(per Are) 


No . 


Wayanad 


Vythiri 


Thariyode 


27 ,500 


Kavumannam 
Re- survey 
No. 292 /1 
Block -6 


Madathuvayal Government 

Property 


Residential 
Plot with 

Private 
road access 


333 


No. B5 -2016 /28199 /12 . 


21st November 2016 . 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division No. 


Corporation / 
Municipality / 
Panchayath 


Ward 


Classification 

by use 


Revised 
classification 

of land 


Revised 

Fair 
Value of 

Land 
(per Are ) 


No. 


Wayanad 


Vythiri 


Thariyode 


Madathuvayal 


27,500 


Government 

Property 


Kavumannam 

Re -survey 
No. 292 /3 
Block -6 


Residential 
Plot with 

Private 
road access 


Collectorate , 
Wayanad . 


(Sd.) 
District Collector. 


334 


